Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV( N )/634/2015- 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


or 


GOVERNN 


കേര 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ജൂ ലൈ 18 
| 18th July 2017 
1192 കർക്കടകം 2 
2nd Karkadakam 1192 


നമ്പർ 


Vol. VI 


No. 149 


Thiruvananthapuram , 

Tuesday 


1939 ആഷാഢം 27 
27th Ashadha 1939 


PART III 
Labour Department 


(1) 


നോട്ടീസ് 

സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 

ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
നമ്പർ ബി - 128 / 2017. 

2017 ജൂൺ 7 . 

വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
-- മാനേജർ, കരടിഗുഡി എസ്റ്റേറ്റ്, കരടിഗുഡി പി . ഒ., സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
പീരുമേടിന്റെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 

(2) 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . രത്തിനം, കരടിഗുഡി 
എസ്റ്റേറ്റ്, W . P. ഡിവിഷൻ, കരടിഗുഡി പി . ഒ., പീരുമേടിന്റെ 

നമ്പർ ബി - 167/ 2017 . 

2017 ജൂൺ 7. 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി - M/S വെള്ളാപ്പള്ളികൺസ്ട്രക്ഷൻസ്, കോട്ടയത്തിന്റെ കീഴിൽ 
- 4, 69,551 ( നാലുലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ജോലിനോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപ മാത്രം) ഈ ആഫീസിൽ ശ്രീ . ഷിബു , എസ്., മിനി സദനം 108, പാലയ്ക്കുതകിടി, 

കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാരം ആക്ടിലെ കുന്നന്താനം, പത്തനംതിട്ടയുടെആശ്രിതർക്ക് തൊഴിലാളി 
2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവചിച്ചപ്രകാരം ടിയാന്റെ നഷ്ടപരിഹാരം നൽകുന്നതിനായി - 8,67 ,640 (എട്ടുലക്ഷത്തി 
ആശ്രിതരായി (1) ശ്രീമതി അന്തോണിയമ്മ @ അന്തോണിയമ്മാൾ അറുപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം) 
( ഭാര്യ ), C . R . No. 2133 , W. P. ഡിവിഷൻ, കരടിഗുഡിഎസ്റ്റേറ്റ്, ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
കരടിഗുഡി പി. ഒ., പീരുമേട്, ഇടുക്കി(2 ) ശ്രീമതി സുമതി, ആർ. നഷ്ടപരിഹാരം ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് 
( മകൾ), W. P. ഡിവിഷൻ, കരടിഗുഡിഎസ്റ്റേറ്റ്, കരടിഗുഡി നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി (1) ശ്രീ . ഷാജി, പി. ഡി. 
പി. ഒ., പീരുമേട്, ഇടുക്കി എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും ( പി താ വ് ) , ( 2 ) ശ്രീമതി മിനി, റ്റി . എസ്. ( മാതാവ്), 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് (3) കുമാരി മിനിഷ, എസ്. (സഹോദരി) മിനി സദനം 108, 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള പാലത്ത കിടി, കുന്നന്താനം- 689 581 എന്നിവർമാത്രമേയുള്ളുവെന്നും 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
Gaz . No. 29 /2017 /DTP (Labour). 

329 


76 


KERALA GAZETTE 


[ PART III 


അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതു മാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ E C C - 439 / 2014. 


2017 മേയ് 30 . 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, ഇടുക്കി, 
പീരുമേട്. 


- (ഒപ്പ്) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണർ & ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണൽ. 


പ്രിൻസിപ്പാൾ MIC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തുവരവെ 27 -3-2012 - ന് 
അപകടം സംഭവിച്ച് മടണമടഞ്ഞ ചന്ദ്രൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ന്യൂ ഇന്ത്യ 
അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് - 6,89,444 ( ആറു ലക്ഷത്തി 
എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റിനാൽപ്പത്തിനാല് രൂപ 
മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ട് 1923 - 2 ( 1) ( ഡി ) 
വകു പ്പ നു സ രിച്ച് നിർവ്വചിച്ച് പ്രകാ രം ടിയാന്റെ മരണ 
സ മ യ ത്ത ആശിത രായി ചുവടെ ചേർത്തി രി ക്കുന്ന 
പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ, പെരിന്തൽമണ്ണ അന്വേഷണം നടത്തി 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


നോട്ടീസ് 


- (1) 


പേര് 


നമ്പർ E C C - 51/ 2014 . 

2017 ജനുവരി 30. 
ശ്രീമതി നിഷി, സി . പള്ളിക്കുന്ന്, കണ്ണൂർ എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തുവരവെ 21- 12 - 2010 - ന് 
അപകടം സംഭവിച്ച് മട ണമടഞ്ഞ ശ്രീ . സുദേവൻ എന്ന 
തൊഴി ലാ ളി യുടെ ആശിതർക്ക് നഷ്ട പ രി ഹാരം 
നൽകുന്നതിനായി ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 
- 11,55,833 ( പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി 
എണ്ണൂറ്റി മുപ്പത്തിമൂന്ന്രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 
1923 - 2(1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വഹിച്ച പ്രകാരം ടിയാന്റെ 
മരണ സമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന 
പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ, ആലത്തൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 


മരണമടഞ്ഞ 
തൊഴിലാളിയു 
മായുള്ള ബന്ധം 


മ ൽ വി ല ാ സ ം 


ഭാര്യ 


നളിനി, എം . 
W / o ചന്ദ്രൻ 


മച്ചിങ്ങൾ ഹൗസ്, 
പാതായ്ക്കര, 
കുന്നപ്പള്ളി, 
അടിവാരം പി . ഒ ., 

പെരിന്തൽമണ്ണ, 
- പിൻ -679 322 


കമ 
നമ്പർ 


പേര് 


മരണമടഞ്ഞ 
തൊഴിലാളിയു 
മായുള്ള ബന്ധം 


മേൽവിലാസം 


- സിൽജ 


ഭാര്യ 


തേക്കിൻകാട് വീട്, 

കണ്ണമ്പ , 
കാരപ്പൊറ്റ, 
ആലത്തൂർ 


സുജിൽദേവ് 
സുജില 
കമലാക്ഷി 


മൈനർ മകൻ 
- മൈനർ മകൾ 

- മാതാവ് 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയി ക്കേ ണ്ട തു മാ ണ്. നിശ്ചിത സമ യ പ രി ധിയ്ക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടി വച്ച നഷ്ട പ രി ഹാ ര തുക മുഴുവനും മേൽപറഞ്ഞ 
വ്യക്തിക്ക് വിതരണം ചെയ്യുന്ന താ ണ് . ആയതിനു ശേഷം 
ലഭിക്കുന്ന അവകാശ വാദങ്ങൾ ഒന്നും തന്നെ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയി ക്കേ ണ്ട തു മാ ണ് . നിശ്ചിത സമ യ പ രി ധിയ്ക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടി വച്ച നഷ്ട പ രി ഹാ ര തുക മുഴുവനും മേൽപറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം 
ലഭിക്കുന്ന അവകാശ വാദങ്ങൾ ഒന്നും തന്നെ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


വ്യാവസായിക 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, പാലക്കാട്. 


( ഒപ്പ്) 

കമ്മീഷണർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ , 
- ( വ്യാവസായിക ട്രൈബ്യൂണൽ). 


330 


